Reg. No. KL / TV( Nyla 


Gavernruent of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ] , Trivandrum , 


Friday, 


13th July 1984 

[ No. 587 
22nd Ashadha 1906 (Saka ) 


കേരള സർക്കാർ 
ധനകാര്യ വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ 7736 എസ്ററാ . " സി 5 /84 /ധന. വ . 

തിരുവനന്തപുരം, 1984ജൂലൈ 4. 
1 . പാലക്കാട് ജില്ലയിൽ ചിററൂർ താലൂക്കിൽ കൊല്ലംകോട് ആസ്ഥാന 
മാക്കി ഈ വിജ്ഞാപനം ഗവൺമെൻറ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 
പതിനഞ്ച് ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന 

തീയതിമുതൽ 
പുതിയ ഒരു സബ ” (ട്രഷറി. പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 

2 . താഴെപ്പറയുന്ന്പഞ്ചായത്തുകൾ ഈ ഇടഷറിയുടെ അധികാര പരിധി 
യിൽ വരുന്നതാണ്, 

കൊല്ലംകോട് 
2. , അയിലൂർ 
3 , , നെമ്മാറ 
4. നെല്ലിയാംപതി 
5 . എലവഞ്ചേരി 
6 , * പല്ലശ്ശന 
7. വടവന്നൂർ 
8 .. മുതലമട 

പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് മുതലായ എല്ലാവിധ പണമിടപാടുകളും 
ഈ ട്രഷറി കൗണ്ടർ മുഖേന നടത്തുന്നതാണ്. 
33/2928 v 


ഫാറ 


പണം 


3. കൊല്ലംകോട് സബ്(ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുത ൽ 
രണ്ടാം ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന പഞ്ചായത്ത് അതിർത്തികളിലെ പണ 
മിടപാടുകൾ പ്രസ്തുത ( ടഷറി മുഖേന നടക്കുന്നതാണ്. മുദപ്പിതങ്ങൾ, 
സ്ററാമ്പുകൾ , കറുപ്പ്, ഗഞ്ചാവ് മുതലായ വയും വിൽപ്പനയ്ക്കുളള 
ങ്ങളും ഈ ട്രഷറിയിൽനിന്നും വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ കേരളാ 
ടഷറികോഡ് ഒന്നാം വാല്യം 157-ം 158-ം ചട്ടങ്ങൾ അനുസരിച്ച് , ഡിപ്പാർട്ടു 
മെൻറ് കാഷ് ചെസ്ററും; മററു വിലപിടിപ്പുളള സാധനങ്ങളുംപുതിയ സബ് 
ടഷറിയിൽ സൂക്ഷിക്കുവാൻ സ്വീകരിക്കുന്നതാണ്. മേൽവിരിച്ച പ്രദേശാ 
തിർത്തിക്കുളളിൽ സർക്കാരിൽനിന്നും ലഭിക്കുവാനുള 

ബന്ധപ്പെട്ട 
മേലധികാരികളുടെ പ്രത്യേകാനുമതി കൂടാതെ കൊല്ലംകോട് (ട്രഷറിയിൽനിന്ന 
ല്ലാതെതെ മറെറാരു (ട്രഷറിയിൽനിന്നും നൽകുന്നതല്ല . 
4 . ഈ മേഖലയിലെ പേഴ്സണൽ 

ഡിപ്പോസിററ്, ലോക്കൽഫണ്ട് 
ഡിപ്പോസിററ്,ജുഡീഷ്യൽ ഡിപ്പോസിറ്റ്മുതലായ അക്കൗണ്ടുകൾ അതാതു 
അഡ്മിനിസ്ട്രേററർമാർക്ക് ഇപ്പോൾ ഇടപാട് നടന്നുവരുന്ന ട്രഷറികളുമായി 
തുടർന്നും നടത്താവുന്നതും അക്കൗണ്ടൻറ് ജനറലിന്റെ അനുമതി ലഭിക്കുന്ന 
മുറയ്ക്ക് കൊല്ലംകോട് (ട്രഷറിയിലേക്ക് മാറ്റാവുന്നതുമാണ്. അതുപോലെ 
തന്നെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മറ്റും പേരിലുളള ടഷറി 
സേവിംഗ്സ് ബാങ്ക് . നിക്ഷേപങ്ങൾ . അവരവരുടെ താൽപ്പര്യാനുസരണം 
കൊല്ലംകോട് (ട്രഷറിയിലേക്ക് നിയമാനുസരണം മാററുന്നതുവരെ ഇപ്പോൾ 
ഇടപാടുകൾ നടന്നുവരുന്ന ട്രഷറികൾ മുഖേന തന്നെ തുടർന്നും നടത്താവു 
ന്നതാണ്. ഈ പ്രദേശങ്ങളിലെ മണിയാർഡർ ഒഴിച്ചുളള പെൻഷൻ വിതരണവും 
കൊല്ലങ്കോട് ട്രഷറിയിലേക്ക് നിയമാനുസരണം മാററുന്നതുവരെ ; പഴയതു 
പോലെതന്നെതുടരുന്നതാണ് . എന്നാൽ മണിയാർഡർ പെൻഷൻ കൊല്ലങ്കോട 
സബ ” (ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി, "മുതൽ തന്നെ അവിടേക്ക് 
മാററപ്പെടുന്നതാണ്. 

5. കൊല്ലങ്കോട് ട്രഷറിയുടെഅധികാര പരിധിയിൽപ്പെടാത്ത സ്ഥാപന 
ങ്ങൾക്ക് ഈ (ടഷറിയുമായി ഇടപാടു നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് 
സർക്കാരിൽനിന്നോ, സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള .ഉദ്യോഗസ്ഥൻ 
മാരിൽനിന്നോ പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ് 


ഗവർണറുടെആജ്ഞാനുസരണം, 

കെ . രവീന്ദൻനായർ, . 
ധനകാര്യ വകുപ്പു സെക്രട്ടറി, 


RINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1984, 


Reg. No.KL/TV (N )/12 


Governm o of Kerala 11 
the time . 1984 


KERALA GAZETTE , 

EXTRAORDINARY 
PUBLISHED BY AUTHORITY, 


13th July 1984 


Vol. XXIX ] Trivandrum , Friday, 


[No. 588 


22nd Ashadha 1906 


GOVERNMENT OF KERALA 
Labour (E ) Department 

NOTIFICATION 


G.O. Rt. No. 867/84 /LBR . 

Dated , Trivandrum , 29th June, 1984 
S. R. O. No. 767/84. - In exercise of the powers conferred by clause (a ) 
of sub -section (1) of section 5 of the Minimum Wages Act, 1948 ( Central 
Act XI of 1948), the Government of Kerala hereby make the following further 
amendment to the notification G. O. Rt. No. 855/82/LBR dated the 6th 
August, 1982 published as S. R. O. No. 959/82 in the Kerala Gazette Extra 
ordinary No. 559 dated the 7th August, 1982 appointing a minimuin wages 
committee to hold enquiries and advise Government in the matter, of fixation 
of minimum rates of wages payable to the employees employed in the 
employment in hostels , in the State namely : 

AMENDMENT 
In the said notification , under the heading " Employers Representatives, 
for serial No. 4 and the entries relating thereto the following shall be sub 
stituted . 
“ 4 Shri C. K. Thomas , 

Kalappurackal, 
Bethani Church Road , 
Thiruvalla " . 

By order of the Governor, 

U. MAHABALA RAO, 

Commissioner and Secretary to Government. 
33/2929/MC 


2 


Explanatory Note 
( This does not form part of the Notification but is intended to indicate 
its general purport). 


Government, in Notification No. G. O. Rt. 855 /82 /LBR dated the 6th 
August, 1982, have, nominated Sri C. K. Thomas, Corporate Manager, 
Marthoma Schools, Thiruvalla as an employers Representatives in the 
Minimum Wages Committee for Hostels. It has been reported that the 
address of C. K. Thomas has changed . 


This notification is intended to achieve the above object. 


PRINTED AND PLBLISHED BY THE S. G. P. AT THE GOVERNMENT P.CSS , 

TRIVANDRUM , 1984. 


Key Ką KWIVA 


Governor of Kerals 

1984 


PRO 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


• 13th July 1984 


Vol. XXIX ] Trivandrum , Friday, 


[No. 589 


22nd Ashadha 1906 


GOVERNMENT OF KERALA 


Labour (B ) Department 

NOTIFICATION 


G.O. Rt. No. 924/84 /LBR . 

Dated , Trivandrum , 12th July , 198+. 
S. R. O. No. 768 /84. - In exercise of the powers conferred by sub-section 
(1) of section 5 of the Kerala Labour Welfare Fund Act, 1975 (11 of 1977 )) 
read with rule 12 of the Kerala Labour Welfare Fund Rules, 1977 , and in 
supersession of Notification G. 0. Rt. No. 551/81/LER dated , the 15th April, 
1981 and published as S.R.O. No. 441/81 in the Kerala Gazette Extraordinary 
No. 296 dated , the 18th April, 1981 the Government of Ierala hereby appoint 
the following persons to be members of the Kerala Labour Welfare Fund 
Board , namely : 


I. Representatives of employees 
1. Shri N. Hemachandran , 

Kattuvila Veedu, Vendar P. O., 
(via ) Puthoor, Quilon . 


2. Shri Kuttimoodu Hameed , 

R.S.P. (S ) Olice , Kuttimoodu , 

Kallara P. O., (via ) Karattu , Trivandrum . 
33 /2930/MC 


3. Shri A. A. Samad , 

Advocate, Blue Mount , Quilon - 13 . 
4 , Shri C. Krishnan , 

Secretary , AITUC District Council, 
Sangeeth , Trichambalam , Taliparampu P.O., 
Cannanore District, 


5 , Shri M , Vasu, 

Secretary, CITU District Committee, 
C , H , Kanaran Smaraka Mandiram , 

Calicut. 
II. Representatives of employers 
1. Shri N. Ramachandran , 

Managing Director , 
Kerala State Financial Enterprises, Trichur , 

(No. M6, Housing Board Colony, Ayyanthole , Trichur ). 
2. Shri James Mackil, 

Secretary , Association of Planters, 
Kerala , Kaloor, Cochin - 17 . 


3. Shri P. V. Chandran , 

Partner, Kerala Transport Company , Kozhikode. 


4 , Shri S. Mohan , 

Sundara Bhavan , Asramam , Quilon . 
5. Shri N. Vasudevan Pillai, 

Narayana Mandiram , Asramam , Quilon . 


III. Non- officials 
1. Shri V. Sathyaseelan , 

Punnavila veedu, Edakkadam P. O., " Ezhukone . 
2. Shri K. R. Krishnan Nair, 

PSP, D.C. Office, Coimbatore Road , 

Sultanpetta , Palghat. 
3. Shri Kunju Pillai, K., 

Kunnel, Peringala P. O., 

Kayamkulam . 
4. Shri Mylom Pappachan , 

Mylom , Pulamon P , o , 


3 


5. Shri K. P. Gopalan , 

D.D.C. Office , Kalpetta , Wynad District. 
IV . Government Officials 
1 . Shri K. Sreedharan , 

Secretary , Law Department, Secretariat, Trivandrum . 
2. Smt. E. K.Santha, 

Additional Secretary to Government, 

Labour Department, Secretariat, Trivandrum . 
3. Shri K. Madhavan Nair , 

Additional Labour Commissioner, Trivandrum . 


4. Shri R. Ramachandran Nair , 

Joint Director of Factories and Boilers (in charge) 
Trivandrum . 


5. Shri N. Vasu , 

Deputy Secretary to Government, 

Finance Department, Secretariat, Trivandrum . 
In pursuance of sub -section (2) of section 5 of the said Act, the Government 
of Kerala hereby appoint Shri N. Hemachandran , Kattuvila veedu, 
Vendar P O. (via ) Puthoor, Quilon , to be the Chairman of the Board . 

The term of the Board will be three years. 


By order of the Governor , 

U. MAHABALA RAO, 
Commissioner and Secretary to Government. 


Explanatory Note 
( This does not form part of the notification , but is intended to indicate 
ts general purport). 


Government have decided to reconstitute the Kerala Labour Welfare 
Fund Board with immediate effect. The notification is intended to achieve 
this object. 


. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNAIENT PRESS, 

TRIVANDRUM , 1984. 


